O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 21 


Tuesday , 21st December 2021 


1197 ധനു 6 


1943 അഗ്രഹായനം 30 
30th Agrahayana 1943 


6th Dhanu 1197 


നമ്പർ 


50 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17380 


KERALA GAZETTE 


Part III 


Kottayam District 


Kanjirappally Taluk 


NOTICE 


നമ്പർ : സി 24212 / 2021 


06-12-2021 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ മുണ്ടക്കയം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മാത്യു കെ . ജോൺ S / o കെ . വി 
ജോൺ , കരിനാട്ട് ജാൻസി ഭവൻ , മുണ്ടക്കയം പി . ഒ . എന്നയാളുടെ അവകാശികൾക്ക് ലൈഫ് ഇൻഷുറൻസ് ഓഫീസ് 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മുണ്ടക്കയം വില്ലേജിൽ പരേതന്റെ ഭാര്യ 
ശാന്തമ്മ മാത്യു . കരിനാട്ട് ജാൻസി ഭവൻ , മുണ്ടക്കയം പി . ഒ . , ബോധിപ്പിച്ച അപേക്ഷ മുണ്ടക്കയം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-01-2021 -ൽ 
മരണപ്പെട്ടതായും , പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


60 


2 


ശാന്തമ്മ മാതൃ 
മേഴ്സി അനു മാത 
റിനു ജോൺ മാത്യ 


മകൾ 


39 


3 


മകൻ 


35 


നമ്പർ : സി 2 / 5756 / 2021 


07-12-2021 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ , കൂവപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ . എസ് . ജെയിംസ് S / o സ്കറി 
യ ഞാവളളിൽ വീട് , വിഴിക്കിത്തോട് പി . ഒ . എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൂവപ്പള്ളി വില്ലേജിൽ പരേതന്റെ മകൾ ചിഞ്ചു റ്റെസ് കുര്യൻ , ഞാവളളിൽ വീട് , 
വിഴിക്കിത്തോട് പി . ഒ . ,, ബോധിപ്പിച്ച അപേക്ഷ കൂവപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും , മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-09-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മേഴ്സി ജെയിംസ് 


ഭാര്യ 


68 


2 


മകൾ 


44 


ചിഞ്ചു റുസ് കുര്യൻ 
| ഡുഡു അൽഫോൻസ് മരിയ ജെയിംസ് 


3 


മകൾ 


34 


നമ്പർ : സി 2 / 2393 / 2021 


07-12-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17381 


Revenue Department 


21st December 2021 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ , ചിറക്കടവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഗോപാലൻ നായർ പി . എസ് . , S / 
0 ശങ്കരൻ നായർ പി . എസ് . മാത്തടത്തിൽ വീട് , ചിറക്കടവ് ഈസ്റ്റ് പി . ഒ . , എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചിറക്കടവ് വില്ലേജിൽ പരേതന്റെ ഭാര്യ എം . 
എസ് . തങ്കമ്മ , മ്ലാത്തടത്തിൽ വീട് , ചിറക്കടവ് ഈസ്റ്റ് പി . ഒ . , ബോധിപ്പിച്ച അപേക്ഷ ചിറക്കടവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും , മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-02-2020 -ൽ 
മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| എം . എസ് . തങ്കമ്മ 


ഭാര്യ 


77 


2 


കുസുമം ജി 


മകൾ 


60 


3 


ശാന്ത ജി 


മകൾ 


58 


4 . 


ഷീബ ജി 


മകൾ 


55 


നമ്പർ : സി 2 / 5850 / 2021 


14-12-2021 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ , കാഞ്ഞിരപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസഫ് തോമസ് , S / o 

o 
തോമസ് കപ്പിയാങ്കൽ വീട് , കാളകെട്ടി പി . ഒ . , എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കാഞ്ഞിരപ്പള്ളി വില്ലേജിൽ പരേതന്റെ മകൻ തോമസ് ജോസഫ് , കപ്പിയാങ്കൽ 
വീട് , കാളകെട്ടി പി . ഒ . , ബോധിപ്പിച്ച അപേക്ഷ കാഞ്ഞിരപ്പള്ളി വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-09-2018 -ൽ മരണപ്പെട്ടതായും പരേതന്റെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


62 


ഏലിക്കുട്ടി ജോസഫ് 

, 
| റ്റോമിന ജോസഫ് 


2 


മകൾ 


32 


3 


തോമസ് ജോസഫ് 


മകൻ 


28 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17382 


KERALA GAZETTE 


Part III 


Kottayam District 


Kanjirappally Taluk 


NOTICE 


നമ്പർ : സി 2 / 751 / 2021 


21-12-2021 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കൂവപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി . ജെ . ചാക്കോ S / o . ജോസഫ 
വെട്ടിത്താനം വീട് , മണ്ണാർക്കയം പി . ഒ . , എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൂവപ്പള്ളി വില്ലേജിൽ പരേതന്റെ ഭാര്യ റോസമ്മ ചാക്കോ , വെട്ടിത്താനം വീട് , 
മണ്ണാർക്കയം പി . ഒ . , ബോധിപ്പിച്ച അപേക്ഷ കൂവപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-11-2020 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


റോസമ്മ ചാക്കോ 


ഭാര്യ 


56 


2 


അരുൺ ചാക്കോ 


മകൻ 


30 


3 


തോമസ് ചാക്കോ 


മകൻ 


26 


4 


അക 


മരിയ ചാക്കോ 


| മകൾ 


21 


നമ്പർ : സി 2 / 5277 / 2021 


21-12-2021 


അവകാശ 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കൂട്ടിക്കൽ വില്ലേജിൽ , താമസിച്ചുവരവെ അന്തരിച്ചുപോയ സെയ്ത് മുഹമ്മദ് ഹംസ S / o 
സെയ്ത് മുഹമ്മദ് , വലിയകുന്നത്ത് , ബംഗ്ലാവുപറമ്പിൽ വീട് , എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൂട്ടിക്കൽ വില്ലേജിൽ പരേതന്റെ മകൻ ഫിറോസ് ഖാൻ പി . 
എച്ച് , പാറയ്ക്കൽ വീട് , കൂട്ടിക്കൽ പി . ഒ . , ബോധിപ്പിച്ച അപേക്ഷ കൂട്ടിക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-02-2021 -ൽ മരണപ്പെട്ടതായും , 
പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


നസീമ 


ഭാര്യ 


66 


2 


| ഫിറോസ് ഖാൻ പി . എച്ച് . 


മകൻ 


47 


3 


ഫിനോഷ് 


മകൻ 


42 


4 


ഫെമിന 


| മകൾ 


37 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


17383 


Revenue Department 


21st December 2021 


നമ്പർ : സി 24820 / 2021 


21-12-2021 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ , എലിക്കുളം വില്ലേജിൽ , താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസഫ് ദേവസ്യ S / o വി . എം . 
ദേവസ്യ , വടക്കേമംഗലത്ത് വീട് , എലിക്കുളം പി . ഒ . എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി എലിക്കുളം വില്ലേജിൽ പരേതന്റെ സഹോദരൻ വി . എസ് . 
മാത്യു . വടക്കേമംഗലത്ത് വീട് , എലിക്കുളം പി . ഒ . , ബോധിപ്പിച്ച അപേക്ഷ എലിക്കുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും , മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-06-2021 -ൽ 
മരണപ്പെട്ടതായും പരേതന്റെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ ഭാര്യ എലിയാമ്മ ജോസഫ് 27/04/2021 ൽ മരണമടഞ്ഞിട്ടുളളതാണ് . ജോസഫ് ദേവസ്യ - എലിയാമ്മ ജോസഫ് 
ദമ്പതികൾക്ക് മക്കൾ ഇല്ല . പരേതന്റെ പിതാവ് വി . എം . ദേവസ്യ 11/05/2006 ലും , മാതാവ് റോസമ്മ ദേവസ്യ 28/05/2006 ലും 
മരണപ്പെട്ടുപോയിട്ടുളളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


വയസ് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 
സഹോദരി 


1 


63 


| ആലീസ് സെബാസ്റ്റ്യൻ 
വി . എസ് . മാത 


2 


സഹോദരൻ 


61 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.21 03:58:05 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


